Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL / TV ( N)/634/2015-17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


GOVERNO 


കേര 


രള സർ 
NMENT OF 


ക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 5 


നമ്പർ 


2016 നവംബർ 8 
8th November 2016 

1192 തുലാം 23 
23rd Thulam 1192 
1938 കാർത്തികം 17 
17th Karthika 1938 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Medical Education Department 


ടെണ്ടർ നോട്ടീസ് 


അടങ്കൽ തുക്- 3,60,000. 


നിരതദ്രവ്യം - 1 % . 


നമ്പർ എസ്5 /7007/ 2016. 

2016 ഒക്ടോബർ 14. 
കോഴിക്കോട് മെഡിക്കൽ കോളേജ്അജൈവ ഖരമാലിന്യ 
മുക്തമാക്കുന്നതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിന്റെ വിവിധ 
ഭാഗ ങ്ങ ളിൽ കുന്നു കൂടുന്ന അജൈവ മാലിന്യം സമ യാ 
സമയങ്ങളിൽ ശേഖരിച്ച് വേർതിരിച്ച് സംസ്കരിക്കുന്നതിന് 
ഒരു വർഷത്തേക്ക് അംഗീകൃത ഏജൻസികളിൽ നിന്നും 
മത്സരാധിഷ്ഠിത ടെണ്ടറുകൾ ക്ഷണിക്കുന്നു . സീൽ ചെയ്ത 
കവറുകളിലുള്ള ടെണ്ടർ സമർപ്പിക്കേണ്ടത് ഐ . എം . സി.എച്ച്. 
സൂപ്രണ്ടിനാണ്. ശേഖരിക്കുന്നഅജൈവമാലിന്യം അവരവർ 
തന്നെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നീക്കംചെയ്ത് സംസ്കരി 
ക്കുന്നതിന് കിലോഗ്രാമിന് എത്ര രൂപ എന്ന നിരക്കിലാണ് 
ടെണ്ടറിൽ കാണിക്കേണ്ടത്. ലഭിക്കുന്ന ടെണ്ടറുകൾ ടെണ്ടർ 
സമർപ്പിച്ചവരുടെ സാന്നിദ്ധ്യത്തിൽ താഴെ വ്യക്തമാക്കിയിരിക്കുന്ന 
തീയതിയിലും സമയത്തും തുറന്ന് പരിശോധിക്കുന്നതാണ്. 
വൈകി കിട്ടുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . ടെണ്ടർ 
ഫോമുകൾ ഓഫീസിൽ നിന്നും ഓഫീസ് പ്രവർത്തിസമയത്ത് 
വാങ്ങാവുന്നതാണ്. ടെണ്ടറിന്റെ കൂടെ 1 % ഇ . എം . ഡി. തുക 
വയ്ക്കേണ്ടതാണ്. മതിയായ ഇ . എം . ഡി. തുക ഉൾക്കൊള്ളിക്കാത്ത 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. 


ടെണ്ടർ ഫോറത്തിന്റെ വില - 1,155 (എല്ലാ നികുതികളുമടക്കം) 
തപാലിൽ ലഭിക്കുന്നതിന് - - 1,205. 

ടെണ്ടർ ഫോം വിൽക്കുന്ന അവ സാ ന തീയതിയും 
സമയവും - 29 - 11- 2016 , 3 മണി. 

-- ടെണ്ടർ സ്വീക രി ക്കുന്ന അ വ സാ ന തീയതിയും 
- സമയവും 30 - 11 - 2016 വൈകിട്ട് 5 മണിവരെ. 

- ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്ന തീയതിയും സമയവും 
1- 12 - 2016 , 11 മണി. 


കരാർ കാലാവധി - ഒരു വർഷം. 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 5 % ( ടെണ്ടർ ലഭിക്കുന്നവർ മാത്രം). 


നിബന്ധനകൾ 


1. ടെണ്ടർ സമർപ്പിക്കുന്നവർ മാലിന്യസംസ്കരണത്തിന് 

സംസ്ഥാന ശുചിത്വ മിഷന്റെ അംഗീകാരം 
ഉള്ളവരായിരിക്കണം. 


to 1 % (Rounded to next one Rupee) of the total cost of 
articls tendered for. The tenders not accompined by 
sufficient EMD will not be entertained . 


2 . കേന്ദ്ര- സംസ്ഥാന സർക്കാർ സ്ഥാപ ന ങ്ങ ളിൽ 
നിന്നും മാലിന്യം പരിപാലനം തൃപ്തികരമായി 
നടപ്പിലാക്കിയതിന് രണ്ടു വർഷത്തിൽ കുറയാതെയുള്ള 
പരിചയത്തിന്റെ സാക്ഷ്യപത്രമുള്ളവരായിരിക്കണം. 
3. സ്വന്തമായി റീസൈക്കിൾ യൂണിറ്റ് ഉള്ളവരായിരിക്കണം. 
4. ശേഖരിക്കുന്ന മാലിന്യം സ്വന്തം ഉത്തരവാദിത്വത്തിൽ 

റീസൈക്കിൾ യൂണിറ്റിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. 
5. ടെണ്ടറിനോ ടൊപ്പം നിർദ്ദിഷ്ട മാതൃ ക യിലുള്ള 
( പാഥ മിക കരാർ - 2 00 - ന്റെ മുദ്രപത ത്തിൽ 
ഹാജരാക്കേണ്ടതാണ്. 
ടെണ്ടർ തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
ദിവസം ആയത് തുറന്നു പരിശോധിക്കുന്നതായിരിക്കും. 
7 . ടെണ്ടറുകൾ സ്വീകരിക്കാനും യാതൊരു കാരണം 
കൂടാതെ നിരസിക്കു വാനുമുള്ള പൂർണ്ണാധികാരം 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 
8 . നിലവിലുള്ള ചട്ടങ്ങളും സർക്കാർ ഉത്തരവുകളും ഈ 

ടെണ്ടറിനും ബാധകമായിരിക്കും. 
ഇത് സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങൾ ഇ 
ഓഫീസിൽ നിന്നും ഓഫീസ് സമയത്ത് അറിയാ 
വുന്നതാണ്. 


Approximate cost - ` 3,60 ,000 . 
Cost of tender forms (including all Taxes) - 1,155 . 
If sent by post postage charge — 1,205. 
Closing date and time of tender forms— 29- 11-2016 , 3 p. m . 

Last date and time of recepit of tender forms , 
30 -11- 2016, 5 p . m . 

| Open time & date of tender form - - 1- 12 -2016 , 11 a. m . 


Date up to which rates are to be firm — 31- 12- 2017 . 


0 


ന 


Item 
1. Segregation and Disposal of Solid non bio Waste 

generated in the premises of Medical College , 
Kozhikode from time to time for a period of one 
year. 


Further details can be had from the office of the 
undersigned duly office hours on any working day. 


10 . ടെണ്ടർ അപേക്ഷഫോം ഈ ഓഫീസിൽ നിന്നും 
ഓഫീസ് പ്രവർത്തി സമയത്ത് ലഭിക്കുന്നതാണ്. 


No. S5/ 7007(B )/ 14 /PWD /IMCH . 14th October 2016. 

Sealed tenders are invited for segregation and 
disposal of solid non bio waste generated in the premises 
of Medical College, Kozhikode from time to time for a 
period of 1 year. List of item can be had from the office 
of undersigned during office hours any working days. 
Envelop containing tenders should be superscribed with 
tender numbers or indicated in the statements below and 
should be addressed to the Superintendent, IMCH , 
Medical College , Calicut- 8 , Kerala . The segregated and 
collected non -bio medical solid waste should be disposed 
at their own risk and cost. Quote the rate for such 
disposal in rupees/kg of waste tender must be submitted 
in sealed cover. Tender will be opened on 1 - 12 - 2016 , 
11 a. m . in the presence of such of the tenderers or their 
authorized persons who may be present at that time. Late 
tenders will not be accepted . 

Intending tenderers , may on application to the 
Superintedent, IMCH , Medical College, Calicut-8 , Kerala 
will obtain the requisite tender form in which the tenders 
should be submitted. 

Application for tender forms should be accompained 
by the cash remittance as noted below for a set of tender 
forms in which will not be refunded any circumstances. 

The tenderers should under take the responsibility to 
visit the place and to quote the rate. 

The tender forms are not tranferable charges , 
postage stamp, draft etc . will not be accepted towards the 
cost of tender forms. Tender forms will not be sent by 
VPP. Tender should be accompained by EMD amounting - 


Conditions 
1. Those who submitting tenders , must have attained 

approval of State Suchithwa Mission in the field 

of waste disposal. 
2 . Must have posses an experience certificate of 

atleast 2 years from either Central or State Govt. 
institutions in order to statisfactorily waste 

disposal work . 
3. Must have own recycling unit . 
4. The waste must be disposed to recyling unit at 

their own risk , cost and responsobility. 
5. A Primary contract must be submitted with a 

stamp paper of - 200 along with prescribed form 

of tender. 
6 . If opening day of tender becomes holiday, the next 

working day will be regarded as opening day. 
7. The full authority of reception and rejection of 

tenders without any reason will be vested in 

superintendent. 
8. Relevant Govt. orders and rules will be applicable 

to this tender. 
9. Further information related to this, may knowable 

in office during office time. 
| 10. Tender application form is available in this office 

at office working time. 


Institute of Maternal and Child Health , 
Government Medical College , 
Kozhikode . 

| Superintendent. 


( Sd.) 


448 


